O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


വാല്യം 11 


നമ്പർ 


3 


Vol . XI 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


ലേല പരസ്യം 


നമ്പർ ഇ2-16038 / 2021 / MM . 

2021 ഡിസംബർ 20 . 
മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും മലപ്പുറം ജില്ലാ സായുധ സേനാ 
ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ളതും , ഡിപ്പാർട്ട്മെൻറ് വാഹനങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതും , ഉപയോഗ 
യോഗ്യമല്ലാത്തതുമായ സ്പെയർ പാർട്സുകൾ , ടയറുകൾ , വെയ്സ്റ്റ് ഓയിൽ എന്നിവ ജനുവരി -24 തിങ്കൾ 
( 24-1-2022 ) പകൽ 11 മണിക്ക് മലപ്പുറം ജില്ലാ സായുധ സേനാ ക്യാമ്പിൽ വെച്ച് പരസ്യമായി ലേലം 
ചെയ്തു വിൽക്കുന്നതാണ് . 


കമ 
നമ്പർ 


സാധനങ്ങൾ 


എണ്ണം 


നിരതദ്രവ്യം 

( 3 ) 


1 


54 


3650 


2 


3610 


3 


116 


1050 


( 1 ) ( 2 ) ( 3 ) 

( 4 ) 
പെയർ പാർട്സുകൾ 
വെയിസ്റ്റ് ഓയിൽ 

2784 ലിറ്റർ 
ടയറുകൾ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല സമയത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി മുകളിൽ കാണിച്ചിരിക്കുന്ന ഉപയോഗ യോഗ്യമല്ലാത്ത 
വസ്തുവകകൾക്ക് നേരെ രേഖപ്പെടുത്തിയ തുക നിരതദ്രവ്യമായി കെട്ടി വെച്ചു രശീതി കൈപ്പറ്റേണ്ടതും 
ലേല സ്ഥലത്ത് ഹാജരായി രിക്കേണ്ട തു മാണ് . ലേലം കഴിഞ്ഞാൽ ഉടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതുമാണ് . കൂടാതെ ഈ വസ്തുവകകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവരിൽ 
നിന്നും സീൽ ചെയ്ത കവറിൽ മുൻകൂട്ടി ദർഘാസുകൾ നേരിട്ടോ തപാലിലോ 2022 ജനുവരി 23 -ാം 
തീയ തിക്ക് മുമ്പായി മലപ്പുറം ജില്ലാ പോലീസ് മേധാ വിയ് ക്ക് ലഭി ക്ക ത്ത ക്ക വണ്ണം അപേക്ഷ 
ക്ഷണിയ്ക്കു ന്നു . ദർഘാസിനൊപ്പം പത സാധനങ്ങൾക്ക് നിര തദവ്യ മായി മേൽ സൂചിപ്പിച്ച് 
തുകയ്ക്കുള്ള , മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ , മലപ്പുറത്ത് മാറാവുന്ന ഡിമാൻഡ് 
ഡാഫ്റ്റ് ( ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്തത് ) അടക്കം ചെയ്യേണ്ടതുമാണ് . 

ദർഘാസുകൾ ലേലത്തിൽ എത്തിയവരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതും ലേലം വിളിച്ച 
തുക യോ , ദർഘാ സി ലുള്ള തുക യോ , ഏതാണോ കൂടു തൽ എന്നതു പരി ഗ ണിച്ച് വിൽപ്പന 
ബന്ധപ്പെട്ടയാളിന്റെ പേരിൽ നിശ്ചയിക്കുന്നതുമാണ് . ലേലം കൊണ്ടയാൾ ഏറ്റവും കൂടിയ തുകയ്ക്കുള്ള 
ദർഘാസ് സമർപ്പിച്ചയാൾ ലേലം / ദർഘാസ് തുകയുടെ പകുതി സംഖ്യ ( നികുതി ഉൾപ്പെടെ ) നിരതദ്രവ്യം 
കിഴിച്ച് ലേല സ്ഥലത്ത് വെച്ചു തന്നെ അടവാക്കേണ്ടതും ബാക്കി സംഖ്യ ( എല്ലാവിധ നികുതികളും 
ഉൾപ്പെടെ ) ലേലം ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം 
ദർഘാസ് പ്രകാരം ലഭിച്ച സാധന സാമഗ്രികൾ നീക്കം ചെയ്യേണ്ടതുമാണ് . 

മേൽ പറഞ്ഞ പ്രകാരം ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ 
നിര തദവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വസ്തുവകകൾ പുനർലേലം ചെയ്യുന്നതുമാണ് . 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ 
ഉത്തരവാദിയായിരിക്കും . നഷ്ടം വന്ന തുക അദ്ദേഹത്തിൽ നിന്നും ഈടാക്കുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കുന്നതായിരിക്കും . പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ അയാൾക്ക് അതിൽ അവകാശ 
മുണ്ടായിരിക്കുന്നതുമല്ല . 

ലേലം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തു വകകൾ ലേല തീയതിയ്ക്ക് മുമ്പായി ഏതെങ്കിലും 
പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് ശേഷവും വൈകുന്നേരം 4 മണിയ്ക്ക് മുമ്പായും മലപ്പുറം 
ജില്ലാ സായുധ സേനാ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതിയോടു കൂടി പരിശോധിയ്ക്കാവുന്നതാണ് 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി വെയ് ക യോ ലേലം ദർഘാസ് അസ്ഥിര 
പ്പെടുത്തുകയോ ചെയ്യുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 


ജില്ലാ പോലീസ് ഓഫീസ് , 
മലപ്പുറം . 


( ഒപ്പ് ) , 
സുജിതദാസ് , എസ് , ഐ പി എസ് , 

ജില്ലാ പോലീസ് മേധാവി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 ( 4:34:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


